O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6722 


KERALA GAZETTE 


Part III 


Wayanad District 


Vythiri Taluk 


NOTICE 


നമ്പർ : TLKVYT / 205 / 205 / 2022 - D1 


11-02-2022 


വൈത്തിരി താലൂക്കിൽ മുട്ടിൽ നോർത്ത് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എസ്.പി. ശസികുമാർ മാനവസി 
വീട് , മണിയങ്കോട് പി.ഒ , കൽപ്പറ്റ വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുട്ടിൽ നോർത്ത് വില്ലേജിൽ പരേതൻറെ ഭാര്യ മാലിനി , മാനവസി വീട് , മണിയങ്കോട് 
പി . ഒ , കൽപ്പറ്റ വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ മുട്ടിൽ നോർത്ത് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മൈനർ താഴെയുള്ള 
ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മാലിനി 


ഭാര്യ 


47 


2 


മനീഷ 


മകൾ 


21 


3 


| എം.എസ് . നിഷമ്യ 


| മകൾ 


15 


| 


നമ്പർ : TLKVYT4882022 - D1 


11-02-2022 


വൈത്തിരി താലൂക്കിൽ മൂപ്പെനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഡൊമനിക് ഡിസിൽവ വലിയകാട്ടത്ത 
° വീട് , റിപ്പൺ പി . ഒ , മൂപ്പെനാട് വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മൂപ്പിനാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ ടെൽമ ഡിസിൽവ , വലിയകാട്ടത്ത് വീട് , 
റിപ്പൺ പി.ഒ , മൂപ്പെനാട് വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ മൂപ്പിനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-05-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ടൽമ ഡിസിൽവ 


ഭാര്യ 


62 


2 


മകൾ 


41 


ഷമ ലവിസ് 
ഷെയിൻ ടോം ജോസ് ഡിസിൽവ 


3 


മകൻ 


37 


നമ്പർ : TLKVYT1486 / 2022 - D1 


11-02-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6723 


Revenue Department 


22nd February 2022 


വൈത്തിരി താലൂക്കിൽ മൂപ്പെനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കേശവൻ ആർ . ഊരമ്പാടിക്കുന്ന് വീട് , 
റിപ്പൺ വീട് , മൂപ്പെനാട് വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മൂപ്പിനാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ ഡി . ഗിരിജ , ഊരമ്പാടിക്കുന്ന് വീട് , റിപ്പൺ വീട് , 
മൂപ്പെനാട് വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ മൂപ്പെനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-08-2014 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഡി . ഗിരിജ 


ഭാര്യ 


65 


2 


മകൻ 


44 


3 


സുരേഷ് ബാബു കെ . 
| സുചിത്ര ആർ.കെ. 
സുജിത്ത് 


മകൾ 


42 


4 


മകൻ 


39 


നമ്പർ : TLKVYT47412022 - D1 


11-02-2022 


വൈത്തിരി താലൂക്കിൽ കുന്നത്തിടവക വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബിനു പന്നിത്തടത്തിൽ വീട് 
മുള്ളൻപാറ , ചാരിറ്റി , വൈത്തിരി പി.ഒ , കുന്നത്തിടവക വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുന്നത്തിടവക വില്ലേജിൽ പരേതൻറെ ഭാര്യ സജിത , 
പന്നിത്തടത്തിൽ വീട് , മുള്ളൻപാറ , ചാരിറ്റി , വൈത്തിരി പി . ഒ , കുന്നത്തിടവക വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ കുന്നത്തിടവക 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 13-10-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 

കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സൗമിനി 


മാതാവ് 


72 


2 


സജിത 


ഭാര്യ 


43 


3 


വിശ്വ ബിനു 


മകൾ 


21 


| 


4 


വിന്ന്യ ബിനു 


മകൾ 


18 


നമ്പർ : TLKVYT427 / 2022 - D1 


11-02-2022 


അനന്തരാവകാശ 


വൈത്തിരി താലൂക്കിൽ കണിയാമ്പറ്റ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞിരാമൻ അത്തിക്കുനി വീട് , 
കണിയാമ്പറ്റ വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കണിയാമ്പറ്റ വില്ലേജിൽ പരേതൻറെ ഭാര്യ ലീല , അത്തിക്കുനി വീട് , കണിയാമ്പറ്റ വില്ലേജ് , ബോധിപ്പിച്ച 

കണിയാമ്പറ്റ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 


അപേക്ഷ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6724 


KERALA GAZETTE 


Part III 


ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലീല 


ഭാര്യ 


66 


2 


ജയ എ.കെ. 


മകൾ 


42 


3 


അനീഷ് 


മകൻ 


37 


4 


നിഷ എ.കെ. 


| മകൾ 


34 


നമ്പർ : TLKVYT485 / 2022 - D1 


11-02-2022 


വൈത്തിരി താലൂക്കിൽ വെങ്ങപ്പള്ളി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാലൻ വട്ടത്തൊടി വീട് , തെക്കുംത 
റ പി . ഒ , വെങ്ങപ്പള്ളി വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വെങ്ങപ്പള്ളി വില്ലേജിൽ പരേതൻറെ മകൻ കൃഷ്ണദാസ് വി . , വട്ടത്തൊടി വീട് , 
തെക്കുംതറ പി.ഒ , വെങ്ങപ്പള്ളി വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ വെങ്ങപ്പള്ളി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-09-2014 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മാതാവ് 


70 


2 


മകൾ 


55 


| ലക്ഷ്മി വി . 
നളിനി വി . 
| കൃഷ്ണദാസ് വി . 
| പ്രകാശൻ വി . 


3 


| മകൻ 


47 


4 


മകൻ 


42 


നമ്പർ : TLKVYT368 / 2022 - D1 


11-02-2022 


അവകാശ 


വൈത്തിരി താലൂക്കിൽ കുന്നത്തിടവക വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലീല മുകുന്ദൻ താമര വീട് , 
പഴയവൈത്തിരി , കുന്നത്തിടവക വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുന്നത്തിടവക വില്ലേജിൽ പരേതയുടെ മകൾ ഷയില് പ്രസാദ് , താമര വീട് , 
പഴയവൈത്തിരി , കുന്നത്തിടവക വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ കുന്നത്തിടവക വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-09-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ലീല മുകുന്ദൻ 


| മകൾ 


65 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6725 


Revenue Department 


22nd February 2022 


നമ്പർ : TLKVYT367 / 2022 - D1 


11-02-2022 


വൈത്തിരി താലൂക്കിൽ കൽപ്പറ്റ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വേലായുധൻ കെ . നീലിമ വീട് 
പുത്തൂർവയൽ , കൽപ്പറ്റ് വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൽപ്പറ്റ വില്ലേജിൽ പരേതയുടെ ഭാര്യ സുലോചന , നീലിമ വീട് , പുത്തൂർവയൽ , 
കൽപ്പറ്റ വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ കൽപ്പറ്റ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-09-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുലോചന 


ഭാര്യ 


55 


2 


മനു വി . 


മകൻ 


31 


നമ്പർ : TLKVYT { 500 / 2022 - D1 


11-02-2022 


അവകാശ 


വൈത്തിരി താലൂക്കിൽ മുട്ടിൽ നോർത്ത് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ . പി . ഗോവിന്ദൻ രാജ് 
നിവാസ് , നെന്മേനി , മുട്ടിൽ നോർത്ത് വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മുട്ടിൽ നോർത്ത് വില്ലേജിൽ പരേതൻറെ മകൻ കൃഷ്ണകുമാർ എം.പി. , രാജ് നിവാസ് , 
നെന്മേനി , മുട്ടിൽ നോർത്ത് വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ മുട്ടിൽ നോർത്ത് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-10-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വസന്തകുമാരി എം.പി. 


ഭാര്യ 


66 


2 


| കൃഷ്ണകുമാർ എം.പി. 


മകൻ 


48 


3 


ഷീന എം.പി. 


| മകൾ 


41 


നമ്പർ : TLKVYT | 415 / 2022 - D1 


11-02-2022 


വൈത്തിരി താലൂക്കിൽ കൽപ്പറ്റ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ.വി.രാജൻ തണൽ വീട് , പുളിയാർമല 
കൽപ്പറ്റ വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കൽപ്പറ്റ വില്ലേജിൽ പരേതൻറെ ഭാര്യ ലളിത പി . , തണൽ വീട് , പുളിയാർമല , കൽപ്പറ്റ വില്ലേജ് , 
ബോധിപ്പിച്ച അപേക്ഷ കൽപ്പറ്റ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-08-2009 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6726 


KERALA GAZETTE 


Part III 


ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


48 


ലളിത പി . 
| ആദിത്യ ടി.ആർ. 


2 


മകൾ 


27 


3 


നമിത ടി.ആർ. 


മകൾ 


25 


നമ്പർ : TLKVYT | 585 / 2022 - D1 


16-02-2022 


വ 


വൈത്തിരി താലൂക്കിൽ കോട്ടപ്പടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അമൃത ചുളിക്ക എസ്റ്റേറ്റ് , മേപ്പാടി പി.ഒ 
കോട്ടപ്പടി വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കോട്ടപ്പടി വില്ലേജിൽ പരേതയുടെ മകൾ രഞ്ജിത്ത്കുമാർ യു . , ചുളിക്ക എസ്റ്റേറ്റ് , മേപ്പാടി പി.ഒ , കോട്ടപ്പടി 
വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ കോട്ടപ്പടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-10-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| രഞ്ജിത 


മകൾ 


25 


2 


സംഗീത യു . 


| മകൾ 


24 


3 


രഞ്ജിത്ത് കുമാർ യു . 


മകൻ 


19 


നമ്പർ : TLKVYT | 597 / 2022 - D1 


16-02-2022 


വൈത്തിരി താലൂക്കിൽ കണിയാമ്പറ്റ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസഫ് പി.എ. പാലപ്പറ്റ വീട് , 
അമ്പലമൂട് , പള്ളിക്കുന്ന് പി . ഒ , കണിയാമ്പറ്റ വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കണിയാമ്പറ്റ വില്ലേജിൽ പരേതൻറെ മകൻ ആന്റണി , 
പാലപ്പറ്റ വീട് , അമ്പലമൂട് , പള്ളിക്കുന്ന് പി.ഒ , കണിയാമ്പറ്റ വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ കണിയാമ്പറ്റ് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-07-2012 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ത്രസ്യ 


ഭാര്യ 


80 


2 


അൽഫോൺസ പി.ജെ. 


മകൾ 


56 


3 


മകൾ 


55 


| ലൂർദ്ദ് മരിയ ജോസഫ് 
ഡെയ്സി ജോസഫ് 


| | | 


4 


മകൾ 


51 


5 


പോൾസൻ ജോസഫ് 


മകൻ 


50 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6727 


Revenue Department 


22nd February 2022 


6 


| ജോൺസൻ ജോസഫ് 


മകൻ 


50 


| 


7 


ആന്റണി 


| മകൻ 


45 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6728 


KERALA GAZETTE 


Part III 


Wayanad District 


Vythiri Taluk 


NOTICE 


നമ്പർ : TLKVYT | 596 / 2022 - D1 


17-02-2022 


വൈത്തിരി താലൂക്കിൽ കണിയാമ്പറ്റ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആമിന ചാത്തൻതൊടുക വീട് , 
കമ്പളക്കാട് പി.ഒ , കണിയാമ്പറ്റ വില്ലേജ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കണിയാമ്പറ്റ വില്ലേജിൽ പരേതയുടെ മകൻ ഷാനവാസ് സി.എം. , ചാത്തൻതൊടുക 
വീട് , കമ്പളക്കാട് പി.ഒ , കണിയാമ്പറ്റ വില്ലേജ് , ബോധിപ്പിച്ച അപേക്ഷ കണിയാമ്പറ്റ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-08-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഫൌസിയ 


മകൾ 


50 


2 


കേസിം 


മകൻ 


48 


3 


സീനത്ത് 


മകൾ 


40 


4 


ഷാനവാസ് സി.എം. 


മകൻ 


39 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.22 02:29:09 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


